COVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

220 


सत्यमेव जयते 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


421 1 


നമ്പർ എ3-5438 2020 . 


2020 മാർച്ച് 13. 


മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞും തപാൽ 
വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കാട്ടാക്കട. 


( ഒപ്പ്) 
തഹശീൽദാർ. 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ കു ള ത്തു മ്മൽ വില്ലേജിൽ 
കട്ടക്കോട് പി . ഒ., കാര്യോട്ടുകോണം, അഖിൽ ഭവനിൽ 
അനിൽകുമാർ, ഡബ്നു . മരിച്ചു പോയതിനാൽ പരേതന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്നു കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസ 
ത്തിലെ താമസക്കാരിയായ കമലാഭായി ബോധിപ്പിച്ച അപേക്ഷ 
യിൻമേൽ കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പകാരം ടിയാൻ 24-1-2020 -ാം തീയതി മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 


KOLLAM DISTRICT 


Kollam Taluk 


പരസ്യം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമലാഭായി 


ഭാര്യ 


54 


2 


അഖിൽ , എ . കെ . 


മകൻ 


24 


3 


അഖില , എ . കെ . 


മകൾ 


22 


(1) 
നമ്പർ ബി2-44072020. 

2020 മാർച്ച് 5. 
കൊല്ലം താ ലൂ ക്കിൽ 

ഇര വി പുരം വില്ലേജിൽ 
വാളത്തുംഗൽ പി . ഒ ., അമ്പുതൊടിയിൽ നീലകണ്ഠൻ, എ . 
17-1-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശസർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന്പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ദേവകി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ ഇരവിപുരം, വർക്കല , കല്ലു വാ തുക്കൽ 
വില്ലേജ് ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ 
നട ത്തി യ തിൽ താഴെ പറ യു ന്ന വർ അനന്തരാവ കാ ശി 
കളാണെന്ന് അറിയുന്നു . 


4 


അനില , എ . കെ . 


21 


3 


പേര് 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസ 
ത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞുംതപാൽ വഴിയും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബം 


1 


ദേവകി, ജി . 


ഭാര്യ 


65 


2 


നിദ, എൻ. 


മകൾ 


43 


3 


നിദിയ , എൻ. 


40 


3 


( 5) 


പരതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
അവകാശികൾ മേൽക്കാണിച്ചവരാണെന്നു കാണിച്ച് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെ 
ടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതുമാണ്. 


നമ്പർ എ3-615112020 . 

2020 മാർച്ച് 13 . 
കാട്ടാ ക്ക താലൂ ക്കിൽ വീര ണ കാവ് വില്ലേജിൽ 
പന്നി യാട് പി . 

ഒ ., കോവിൽ വിള രാധാ നി വാ സിൽ 
രുഗ്മിണി അമ്മ, സി , മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾ 
ക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു കാണിച്ച് 
മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസ 
ക്കാരിയായ രാധമ്മ, സി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ 
നട ത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പകാരം ടിയാൾ 23-1-2020 -ാം തീയതി മരിച്ചുപോയതായും 
പരേ ത യുടെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


(2 ) 
നമ്പർ ബി2-4483 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താ ലൂ ക്കിൽ മു ണ്ട യ് ക്ക ൽ 

വില്ലേജിൽ 
മുണ്ടയ്ക്കൽവെസ്റ്റ്, പത്മ വിലാസ് വീട്ടിൽ ദേവ രാജ്, ജി . 
13-6-2019 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശസർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ലത , ഇ . കെ . ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ മുണ്ടയ്ക്കൽ, കൊല്ലം ഈസ്റ്റ്വില്ലേജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ഗൗരി അമ്മ, 


സി . 


സഹോദരി 


70 


2 


രാധമ്മ, സി . 


67 


ബന്ധം 


1 


ലത , ഇ . കെ . 


ഭാര്യ 


63 


പരേത അവിവാഹിതയാണ്. പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . പരേതയുടെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത 


2 


ഗംഗാദത്ത് 


മകൻ 


24 


3 


ഭാഗീരഥി 


മാതാവ് 


88 


79 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4212 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വ കാ ശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
തപാലിലോ ല ഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 


( 5 ) 
നമ്പർ ബി2-3809 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ തൃക്കടവൂർ വില്ലേജിൽ മുരുന്തൽ 
ചേരിയിൽ കൂപ്പണ പെരിനാട് പി . ഒ ., വര യിൽ വീട്ടിൽ 
രമണൻ, വി . 21-2-2018- ൽ മരണപ്പെട്ടുപോയതായും വിവിധ 
ആ വ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ശാരദ 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ തൃക്കടവൂർ വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


ശ ഷ മ ാ 


( 3) 


നമ്പർ ബി2-4430 2020 . 


2020 മാർച്ച് 5. 


കൊല്ലം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബസം 


ശാരദ 


ഭാര്യ 


63 


താ ലൂ ക്കിൽ ശക്തി കു ള അ ര വില്ലേജിൽ 
ശക്തികുളങ്ങര പി ഒ സെഹിയോൻ 3/ 496- ൽ അലക്സാണ്ടർ സ്റ്റീഫൻ 
3-6-2019- ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന്പരേ ത ന്റെ ഭാര്യ ടി വീട്ടിൽ ഷർളി അലക്സ് സ് 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ ശക്തികുളങ്ങര വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


2 


ശ്രീജിത്ത് 


മകൻ 


42 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പരേതന്റെ മാതാപിതാക്കൾ, മകൾഎന്നിവർ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധിക്ക് ശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 


1 


ഷേർളി അലക്സ് 


ഭാര്യ 


54 


2 


ആഷി അലക്സ് 


മകൻ 


29 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച വരാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ 
(പ്രസിദ്ധപ്പെടുത്തി കൃത്യം30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
തപാ ലിലോ 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 


ശ ഷ മാ 


ല ഭി ക്കുന്ന 


( 6 ) 
നമ്പർ ബി2-36142020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ പുനുക്കന്നൂർ 
കോവിൽമുക്ക്, അശ്വതിയിൽ റ്റി . സേതുനാഥ് 9-4-2016 - ൽ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്പരേതന്റെ 
ഭാര്യ ടി വീട്ടിൽ അംബിക ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേൽ 
ഇളമ്പള്ളൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതിൽ താഴെ പറയുന്നവർ 
കാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


അനന്തരാവ 


നമ്പർ ബി2-43352020 . 


2020 മാർച്ച് 5. 


ബന്ധം 


1 


അംബിക 


ഭാര്യ 


47 


കൊല്ലം താലൂക്കിൽ കൊറ്റ ങ്കര വില്ലേജിൽ പേരൂർ 
ചേരിയിൽ കല്ലു വിള വീട്ടിൽ അഫ്സൽ 9-1-2018 - ൽ മരണ 
പ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്പരേതന്റെ മാതാവ് 
ടി വീട്ടിൽ സീനത്ത് ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിന്മേൽ 
കൊറ്റങ്കര വില്ലേജ് ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ 
നട ത്തി യ തിൽ താഴെ പറയുന്നവർ അനന്തരാവ കാ ശി 
കളാണെന്ന് അറിയുന്നു . 


2 


ശബരിനാഥ് 


മകൻ 


25 


3 


ശില്പനാഥ് 


മകൾ 


22 


4 


രാധാമണിയമ്മ 


മാതാവ് 


78 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


സീനത്ത് 


മാതാവ് 


40 


2 


അബ്ദുൾ സലാം 


പിതാവ് 


41 


3 


ഫൈസൽ 


സഹോദരൻ 


18 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ 
പസിദ്ധ പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
ശേഷമോ, തപാലിലോ ലഭിക്കുന്ന 

ആക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 

( 7 ) 
നമ്പർ ബി2-3668 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ മയ്യനാട് 
താന്നിമുക്ക് സുനാമി ഫ്ളാറ്റ്, സാഗരതീരം, മണിമന്ദിരത്തിൽ 
മണി, കെ . 23-1-2019 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ 
ആ വ ശ്യ ങ്ങൾ ക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്പരേതന്റെ മകൻ ടി വീട്ടിൽ 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച വരാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ 
പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
തപാ ലിലാ ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 


ശ ഷ മാ 


അ വ ക ാ ശ 


80 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4213 


സുനിൽകുമാർ , എം . ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ 
മുണ്ടയ്ക്കൽ, ചിറക്ക ര , മയ്യ നാട് വില്ലേജ് ആഫീസർമാർ 
മു ഖാ ന്തിരം അ വ കാശ വിചാ ര ണ നട ത്തി യ തിൽ താഴ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന്പരേതന്റെ ഭാര്യ ടി വീട്ടിൽ അൽഫോൺസ 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ തൃക്കടവൂർ വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


43 


1 


അൽഫോൺസ 


2 


72 


42 


ഭാര്യ 


3 3 


2 


3 


മകൾ 


41 


മോളി 


52 


4 


ബിന്നി 


39 


3 


50 


3 


: 


5 


ഷനി 


38 


4 


48 


5 


അനിൽ കുമാർ, എം . 

മകൻ 
സുനിൽ കുമാർ, എം . 
സുരേഷ് കുമാർ, എം . 
സതീഷ് കുമാർ , എം . 

രതീഷ് കുമാർ, എം . 
പരേതന്റെ ഭാര്യ, മാതാപിതാക്കൾഎന്നിവർ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താണ്. കാലാ വധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 


മേരി 


9 9 


47 


6 


ജോസഫ് 


മകൻ 


44 


7 


ജെയിൻ 


മകൾ 


42 


8 


ലിഗോറിയ 


41 


( 8) 


ലഭിക്കുന്ന 


നമ്പർ ബി2-2503 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ വില്ലേജിൽ കൊട്ടിയം 
നാസർ ഭവനിൽ, അബ്ദുൾ വാഹിദ് 29-12-2000 - ൽ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്പരേതന്റെ മകൻ ടി 
വീട്ടിൽ അബ്ദുൾകലാം ആസാദ് ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേൽ ആദിച്ചനല്ലൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അവ കാശവിചാരണ നടത്തിയതിൽ താഴെ പറ യു ന്ന വർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ 
പ്രസിദ്ധ പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
ശ ഷമോ, തപാലിലാ 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 

(10 ) 
നമ്പർ ബി2-32942020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ തൃക്കടവൂർ വില്ലേജിൽ നീരാവിൽ 
ചേരിയിൽ മുണ്ടന്റെ കട യിൽ സുധാക രൻ 9-12-2019 - ൽ 

- 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കു ന്നതിന് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകണ മെന്ന് 
പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ഓമന, എൽ. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ തൃക്കടവൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയ തിൽ താഴെ പറ യു ന്ന വർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


വയസ് 


കമ പേര് 

പരേതനുമായുള്ള 
നമ്പർ 

ബന്ധം 
മുഹമ്മദ് ബീവി 

ഭാര്യ 
അബ്ദുൾകലാം ആസാദ് മകൻ 


1 


82 


2 


59 


3 


സലിം 


56 


3 5 


പേര് 


പരേതനുമായുള്ള 


വയസ് 


4 


മകൾ 


മുംതാസം 


49 


കമ 
നമ്പർ 


ബന്ധം 


5 


റസീന 


46 


9 3 


1 


ഓമന, എൽ. 


ഭാര്യ 


68 


6 


ബീന 


41 


2 


സിന്ധു 


മകൾ 


43 


7 


നെസീറത്ത് 


39 


: 


3 


മകൻ 


ഗോപകുമാർ 


45 


8 


അംജത്ഖാൻ 


മകൻ 


37 


പരേതന്റെ മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പില്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

(9 ) 
നമ്പർ ബി2-3886 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ തൃക്കടവൂർ വില്ലേജിൽ പെരിനാട് 
പി . ഒ ., കുരീപ്പു ഴ , വാഴ പ്പ ള്ളി യിൽ വീട്ടിൽ ജയിംസ് 
30-7-2019 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യ 


പരേതന്റെ മാതാ പിതാ ക്കൾ ജീവിച്ചി രി പ്പി ല്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ്. കാലാവധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

( 11) 
നമ്പർ ബി3-4303 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ മങ്ങാട് വില്ലേജിൽ മങ്ങാട് പി . ഒ., 
തുണ്ടിൽ കാട്ടിൽ വീട്ടിൽ ദേവേന്ദ്രൻ, എസ്. 6-5-2015 - ൽ 
മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 


Gaz, No. 2412020 /DTP ( CLR ) . 


81 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4214 


ക്കു ന്നതിന് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെമകൻ ടി വീട്ടിൽ സന്തോഷ് കുമാർ, ഡി. ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്മേൽ മങ്ങാട്, മൺട്രോതുരുത്ത് വില്ലേജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


യിന്മേൽ കോട്ടപ്പുറം വില്ലേജ് ആഫീസർ മു ഖാ ന്തിരം 
അവകാശ വിചാരണ നടത്തിയ തിൽ താഴെ പറ യു ന്ന വർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


സീന 


ഭാര്യ 


58 


2 


33 


1 


നന്ദകുമാർ 


മകൻ 


54 


3 


30 


2 


വിനോദ് കുമാർ 


53 


3 3 


3 


സന്തോഷ് കുമാർ 


52 


4 


ബിന്ദു , ഒ . 


മകൾ 


48 


പരേതന്റെ ഭാര്യ, മാതാപിതാക്കൾഎന്നിവർ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തികൃത്യം30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

( 12) 
നമ്പർ ബി3-4308 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ പനയം വില്ലേജിൽ ചെമ്മക്കാട് പി. ഒ., 
മൂഴ ങ്ങാടി മല തിൽ വീട്ടിൽ കരു ണാ ക രൻ നായർ 
26-12-2018 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ ആവ ശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ഹൈമവതി അമ്മ 

ബോധിപ്പിച്ചു വന്ന അപേ ക്ഷ യി മേൽ പനയം വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


രാഖി ഹരികുമാർ 

മകൾ 
മനു ഹരികുമാർ 

മകൻ 
പരേതന്റെ മാതാ പി താ ക്കൾ 

ജീവി ച്ചി രി പ്പി ല്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ്. കാലാ വധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

(14) 
നമ്പർ ബി3-410212020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ വടക്കേവിള വില്ലേജിൽ അയത്തിൽ 
പി . ഒ ., ദിവ ഭവ നിൽ ദിനൻ ദിവാ ക രൻ 16-12-2019 - ൽ 
മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കു ന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ മാതാവ് ടി വീട്ടിൽ ആനന്ദലക്ഷ്മി ദിവാകരൻ 

ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിന്മേൽ വടക്കേ വിള വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശിയാണെന്ന് അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


ആനന്ദലക്ഷ്മി ദിവാകരൻ 


മാതാവ് 


66 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഹൈമവതി അമ്മ 


ഭാര്യ 


75 


2 


ബാലചന്ദ്രൻ 


മകൻ 


54 


പരേതൻ വിവാഹമോചിതനും സന്താനരഹിതനും ആയിരുന്നു . 
പരേതന്റെ ഏക അവകാശി മേൽക്കാണിച്ച കക്ഷിയാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ്നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 


3 


ഗോവിന്ദദാസ് 


51 


4 


ഗോപകുമാർ 


48 


പരതന്റെ മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പില്ല. 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താണ്. കാലാ വധിക്ക് ശേഷമോ, 
ത പാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 


പി . ഒ . , 


(15 ) 
നമ്പർ ബി3-4103 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ വടക്കേവിള വില്ലേജിൽ വടക്കേവിള 

അക്ക ര വിള നഗർ 58 , അക്ക ര വിള വ യ ലിൽ 
പുത്തൻവീട്ടിൽ ജഗദമ്മ 16-8-2019- ൽ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ മകൾ ടി വീട്ടിൽ 
രോഹിണി, ജെ . ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേൽ വടക്കേവിള 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
യ തിൽ താഴെ പറയുന്നവർ അനന്തരാവകാശിയാണെന്ന് 
അറിയുന്നു . 
പേര് പരേതയുമായുള്ള 

വയസ് 


( 13) 


നമ്പർ ബി3-3157 / 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ കോട്ടപ്പുറം വില്ലേജിൽ ചെക്കാലഴികത്ത് 
താടി വീട്ടിൽ ഹരി കു മാർ , ബി . എൽ. 4-11-2019 - ൽ 
മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ ഭാര്യ ടി വീട്ടിൽ സീന ബോധിപ്പിച്ചുവന്ന അപേക്ഷ 


ബന്ധം 


രോഹിണി 


മകൾ 


33 


82 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4215 


( 18 ) 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. പരേതയുടെ ഏക 
അവകാശി മേൽക്കാണിച്ച കക്ഷിയാണെന്ന് കാണിച്ച് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധിക്ക് ശേഷമോ, 
ത പാ ലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 


നമ്പർ ബി3-4205 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ പനയം വില്ലേജിൽ ചന്ദനത്തോപ്പ് 
പി. ഒ ., ചാത്തിനാംകുളം ഹാഷിം ഭവനിൽ എം . ലൈലബീവി 
29-12-2019 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് പരേതയുടെ ഭർത്താവ് ടി വീട്ടിൽ മുഹമ്മദ്കുട്ടി 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേൽ പനയം, മങ്ങാട് വില്ലേജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു. 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


മ ര ണ 


1 


മുഹമ്മദ്കുട്ടി 


ഭർത്താവ് 


14 


(16 ) 
നമ്പർ ബി3-4294 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ പരവൂർ വില്ലേജിൽ കുറുമണ്ടൽ 
മിനി മന്ദി ര ത്തിൽ പി . സു ലേഖ 1 -12 - 2019 - ൽ 
പ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ മകൾ 
ടി വീട്ടിൽ എസ്. മിനികുമാരി ബോധിപ്പിച്ചുവന്ന അപേക്ഷയി 
ന്മേൽ പരവൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം അവകാശ 
വിചാ ര ണ നടത്തിയ തിൽ താഴെ പറ യു ന്നവർ അനന്തരാ 
വകാശിയാണെന്ന് അറിയുന്നു . 
പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


2 


ജാസ്മിൻ, എം . 


മകൾ 


42 


3 


ഹാഷിം, എം . 


മകൻ 


40 


മിനികുമാരി 


മകൾ 


45 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . പരേതയുടെ ഏക 
അവകാശി മേൽക്കാണിച്ച കക്ഷിയാണെന്ന് കാണിച്ച് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

(17 ) 
നമ്പർ ബി3-4334 / 2020 . 

2020 മാർച്ച് 5, 
കൊല്ലം താലൂക്കിൽ വടക്കേവിള വില്ലേജിൽ കടപ്പാക്കട, 
പീപ്പിൾസ് നഗർ 424, ആനന്ദഭ വ നിൽ കെ . ത്യാഗരാജൻ 
28-12-2019 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ ആവ ശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്ന തിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് പരേതന്റെ മകൾ ടി വീട്ടിൽ രേഖ , എസ്. 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ വടക്കേ വിള വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പ ര ത യു ടെ മാതാ പി താ ക്കൾ 

ജീവിച്ചി രി പ്പി ല്ല . 
പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

(19 ) 
നമ്പർ ബി3-3868 2020 . 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ പെരിനാട് വില്ലേജിൽ ചന്ദനത്തോപ്പ് 
പി . ഒ., കുഴിയം തെക്ക്, ശ്രീലയം വീട്ടിൽ അനിൽകുമാർ, കെ . 
3- 1- 2020 - ൽ മര ണ പ്പെ ട്ടു പോയതായും വിവിധ ആവ ശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ശ്രീജ , എസ്. എൽ. 
ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിന്മേൽ പെരിനാട് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശ്രീജ, എസ്. എൽ. 


ഭാര്യ 


48 


2 


23 


3 


20 


: 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മകൾ 


54 


ഉഷ കുമാരി, എസ്. 
രേഖ , എസ്. 


2 


46 


99 


പരേതന്റെ മാതാപിതാക്കൾ, ഭാര്യ , മകൻ എന്നിവർ 
ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച 
വ രാ ണെന്ന് കാണിച്ച് ഒരു അ വ കാ ശ സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തി 
നുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാ വധിക്ക് 

ശ ഷ മാ , ത പാ ലിലാ 

ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതുമാണ്. 


അജിൽകൃഷ്ണ , എ . എസ്. മകൻ 

മിജിൽ കൃഷ്ണ , എ . എസ്. 
പരേതന്റെ മാതാ പി താ ക്കൾ 

ജീവിച്ചി രി പ്പി ല്ല . 
പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധിക്ക് ശേഷമോ, 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ പരിഗണനാർഹ 
മല്ലാത്തതുമാണ്. 

( 20) 
നമ്പർ ബി3-3593 ( 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ മങ്ങാട് വില്ലേജിൽ മങ്ങാട് പി , ഒ., 
കല്ലു പുര വീട്ടിൽ സണ്ണിക്ലമന്റ് 25-3-2019 - ൽ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 


83 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4216 


മുഖാ ന്തിരം അവ കാശവിചാ ര ണ നട ത്തിയ തിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതന്റെ ഭാര്യ ടി 
വീട്ടിൽ ജോസഫിൻ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ 
മങ്ങാട് വില്ലേജ് ആഫീസർ മുഖാന്തിരം അവകാശവിചാരണ 
നട ത്തി യ തിൽ താഴെ പറ യു ന്ന വർ അനന്തരാവകാ ശി 
കളാണെന്ന് അറിയുന്നു. 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


36 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


രഞ്ജിത്ത്, റ്റി . ജി . 

ഭർത്താവ് 
അദ്വൈത്, ആർ. രഞ്ജിത്ത് മകൻ ( മൈനർ ) 7 


2 


1 


ജോസഫിൻ 


ഭാര്യ 


55 


2 


സൂസൺ സണ്ണി 


മകൾ 


21 


3 


ഷെറിൻ സണ്ണി 


17 


ണ 


മേൽക്കാണിച്ച് മൈനർ മകൻ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണ യിൽ കഴി ഞ്ഞു വ രു ന്നതും മെഹറിനു വേണ്ടി 
അപേക്ഷകൻ സംരക്ഷകൻ എന്ന നിലയിൽ മൊഴി ഹാജരാക്കി 
യിരുന്നതിനാലും പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ച 
വരാണെന്ന്കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തികൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
ശ ഷമോ, തപാലിലോ 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 


അപേക്ഷക 


ലഭിക്കുന്ന 


താലൂക്കാഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


മേൽക്കാണിച്ച മൈനർ മകൾ അപേക്ഷാ കക്ഷിയുടെ 
സംരക്ഷണത്തിൽ കഴിഞ്ഞു വരുന്നതും മെനറിനു വേണ്ടി 

സംരക്ഷക എന്ന നിലയിൽ മൊഴി ഹാജരാക്കി 
യിരുന്നതിനാലും പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച 
വരാണെന്ന് കാണിച്ച് ഒരു അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധിക്ക് 
ശ ഷ മാ , ത പാ ലിലോ ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ്. 

( 21) 
നമ്പർ ബി3-4288 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താലൂക്കിൽ പള്ളിമൺ വില്ലേജിൽ പള്ളിമൺ പി. ഒ., 
തെങ്ങുംകോട്ട് പുത്തൻ വീട്ടിൽ രാജേന്ദ്രൻപിള്ള, ജി. 4-1-2020 - ൽ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതന്റെ 
ഭാര്യ ടി വീട്ടിൽ ഗോമതി അമ്മ ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്മേൽ പള്ളിമൺ, കൊറ്റ ങ്കര വില്ലേജ് ആഫീസർമാർ 
മു ഖാ ന്തിരം അവ കാശ വിചാ ര ണ നട ത്തി യ തിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


Karunagappally Taluk 


പരസ്യം 


( 1) 


നമ്പർ സി6-12600 2019 . 

2020 മാർച്ച് 6. 
കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ പായിക്കുഴി 
മുറിയിൽ കുന്നേൽ വീട്ടിൽ പി . എസ്. ചെല്ല പ്പൻപിള്ള 
4-10-2015 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ 
പേരിലുള്ള അവ കാ ശ സർട്ടിഫിക്കറ്റി നായി ടി വീട്ടിൽ 
കെ . പങ്കജാക്ഷിയമ്മ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ഓച്ചിറ , 
കുമാരപുരം വില്ലേജ്ആഫീസർമാർ അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് 
പ്രകാരവും പി . എസ്. ചെല്ലപ്പൻപിള്ള 4-10-2015 -ാം തീയതി 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ഗോമതി അമ്മ, എൻ. 


ഭാര്യ 


73 


2 


അനിൽകുമാർ, ആർ. 


മകൻ 


42 


അമ്പിളി, ജി . 


3 


പേര് 


വയസ് 


മകൾ 


36 


പരേതനുമായുള്ള 


കമ 
നമ്പർ 


ബന്ധം 


-1 


കെ . പങ്കജാക്ഷിയമ്മ 


ഭാര്യ 


86 


2 


ചന്ദ്രൻ പിള്ള 


മകൻ 


65 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന്കാണിച്ച് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 
ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട 
താണ്. കാലാവധിക്ക് ശേഷമോ, തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതുമാണ്. 


3 


സദാശിവൻപിള്ള 


59 


4 


സുലോചന 


മകൾ 


54 


5 


ജയകുമാരി 


50 


3 3 


6 


48 


(22 ) 
നമ്പർ ബി3-6819 2020. 

2020 മേയ് 11. 
കൊല്ലം താലൂക്കിൽ ശാസ്താംകോട്ട വില്ലേജിൽ മനക്കര, 
രമിത ഭവനത്തിൽ രമിത ആർ. മുരളി 13-2-2020 - ൽ മരണപ്പെ 
ട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ 
ഭർത്താവ് കിഴക്കേ കല്ലട, കോയിക്കൽ മുറി താമരശ്ശേരി വീട്ടിൽ 
രഞ്ജിത്ത്, റ്റി. ജി . ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ 
കിഴക്കേ കല്ലട, ശാസ്താംകോട്ട വില്ലേജ് ആഫീസർമാർ 


സുഭാഷ് 

മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാ 
ണെന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞും ത പാ ൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


84 


